Regn .No. KERBIL / 2012 /45073 
- dated 5 - 9 - 2012 with RNI 


Rene 


KEROBEL 1201245073 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Government of Kerala 


Reg . No. രജി. നമ്പർ 
KL/TV ( N )/ 634/2012- 14 


GOVERNO 


- 
കര 


രള സർക്ക 


NMENT OF 


കാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


12th November 2013 
2013 നവംബർ 12 


Vol. II 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 2 


നമ്പർ 


21st Karthika 1935 
1935 കാർത്തികം 21 


PART III 


Department of Mining and Geology 


പുനർ വിജ്ഞാപനം 


നമ്പർ 7507 / എം1/ 2012 . 


2013 ഒക്ടോബർ 22. 


| 2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ നിയമത്തിലെ 3 -ാം വകുപ്പുപ്രകാരം ഓരോ സർക്കാർ വകുപ്പുമേധാവിയും 
പ്രസ്തുത വകുപ്പ് നൽകുന്ന സേവനങ്ങൾ, സമയപരിധി, നിയുക്ത ഉദ്യോഗസ്ഥൻ, ഒന്നാം അപ്പീൽ അധികാരി, രണ്ടാം അപ്പീൽ 
അധികാരി എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ്. 


| പ്രസ്തുത നിയമത്തിലെ മേൽപ്പറഞ്ഞ അധികാരം ഉപയോഗപ്പെടുത്തി മൈനിംഗ് ആന്റ് ജിയോളജി ഡയറക്ടർ മേൽപ്പറഞ്ഞ 
വിവരങ്ങൾ സംബന്ധിച്ച് 2 -4 - 2013 - ലെ കേരള ഗസറ്റിൽ ( വാല്യം 2, നമ്പർ 14 ) വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തിയിരുന്നു . 
ടി വിജ്ഞാപനം റദുചെയ്ത്താഴെ കൊടുക്കുന്ന പുനർ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. 

2012 - ലെ സേവനാവകാശ നിയമം - മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പ്നൽകുന്ന സേവനങ്ങൾ 


സേവനങ്ങൾ 


ബന്ധപ്പെടേണ്ട് അനുവദിക്കുന്ന 
ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ 


സേവനം ലഭിക്കുന്ന 
തിനുള്ള സമയപരിധി 
(എല്ലാവിധത്തിലും 
പൂർണ്ണമായ അപേക്ഷ 
ലഭിച്ചതിനുശേഷം) 


അപ്പലേറ്റ് 
അതോറിറ്റി 


സെക്കന്റ് 
അപ്പലേറ്റ് 
അതോറിറ്റി 


( 1) 


(2) 


( 3) 


( 6) 


- എ - വൻകിട ധാതുഖനന പെർമിറ്റുകൾ നൽകുക 
(1) മൈനിംഗ് ലീസ് ഡയറക്ടർ വ്യവസായ വകുപ്പ്, 

കേരള സർക്കാർ 


90 ദിവസത്തിനകം സെക്രട്ടറി, 

സെക്രട്ടറി, 
- മൈനിംഗ് ആന്റ് ഖനി മന്ത്രാലയം, ഖനി മന്ത്രാലയം, 
ജിയോളജി ഡയറക്ടർ ഭാരത സർക്കാർ, ഭാരത സർക്കാർ, 
സർക്കാരിന് റിപ്പോർട്ട് ന്യൂഡൽഹി ന്യൂഡൽഹി 

- നൽകും 


12th Nov, 2013). 


PANCHAYATH DEPARTMENT 


8 


- ( 1) 


- (2) 


- ( 3 ) 


| ( 4 ) 


ഡയറക്ടർ 


(2 ) പ്രോസ്പെക്ടിംഗ് 

ലൈസൻസ് 


വ്യവസായ 
വകുപ്പ്, 
- കേരള 
സർക്കാർ 


90 ദിവസത്തിനകം 

മൈനിംഗ് ആന്റ് 
ജിയോളജി ഡയറക്ടർ 
സർക്കാരിന് റിപ്പോർട്ട് 

- നൽകും 


സെക്രട്ടറി, 
ഖനി മന്ത്രാലയം, 
ഭാരത സർക്കാർ, 
ന്യൂഡൽഹി 


സെക്രട്ടറി, 
ഖനി മന്ത്രാലയം, 
ഭാരത സർക്കാർ, 
ന്യൂഡൽഹി 


ഡയറക്ടർ 


(3 ) റെക്കനൈസൻസ് 

പെർമിറ്റ് 


വ്യവസായ 
വകുപ്പ്, 

കേരള 
സർക്കാർ 


90 ദിവസത്തിനകം 

മൈനിംഗ് ആന്റ് 
ജിയോളജി ഡയറക്ടർ 
സർക്കാരിന് റിപ്പോർട്ട് 

നൽകും 


സെക്രട്ടറി, 
ഖനി മന്ത്രാലയം, 
ഭാരത സർക്കാർ , 
ന്യൂഡൽഹി 


സെക്രട്ടറി, 
ഖനി മന്ത്രാലയം, 
ഭാരത സർക്കാർ, 
ന്യൂഡൽഹി 


180 ദിവസം 


ബി - ചെറുകിട ധാതുഖനന പെർമിറ്റുകൾ നൽകുക 
(1) ക്വാറിയിംഗ് ലീസ് ജില്ലാ 

ഡയറക്ടർ 
(ഗ്രാനൈറ്റ്സ് ജിയോളജിസ്റ്റ്/ 
ബിൽഡിംഗ് 

സീനിയർ 
സ്റ്റോൺ) 

ജിയോളജിസ്റ്റ് 


വ്യവസായ വകുപ്പ്, വ്യവസായ വകുപ്പ്, 
കേരള സർക്കാർ കേരള സർക്കാർ 


ഡയറക്ടർ 


ഡയറക്ടർ 


180 ദിവസം 


വ്യവസായ വകുപ്പ്, വ്യവസായ വകുപ്പ്, 
കേരള സർക്കാർ കേരള സർക്കാർ 


(2) പ്രോസ്പെക്ടിംഗ് 

ലൈസൻസ് 
(ഗ്രാനൈറ്റ് 
ഡൈമെൻഷൻ 
സ്റ്റോൺ) 


ഡയറക്ടർ 


180 ദിവസം 


(3) ക്വാറിയിംഗ് ലീസ് 
(ഗ്രാനൈറ്റ് 

ഡൈമെൻഷൻ 
സ്റ്റോൺ) 


ജില്ലാ 
ജിയോളജിസ്റ്റ്/ 

സീനിയർ 
ജിയോളജിസ്റ്റ് 


വ്യവസായ വകുപ്പ്, വ്യവസായ വകുപ്പ്, 
കേരള സർക്കാർ കേരള സർക്കാർ 


90 ദിവസം 


ജില്ലാ 

ജില്ലാ 
ജിയോളജിസ്റ്റ്/ ജിയോളജിസ്റ്റ്/ 
- സീനിയർ - സീനിയർ 
ജിയോളജിസ്റ്റ് ജിയോളജിസ്റ്റ് 


വ്യവസായ വകുപ്പ്, വ്യവസായ വകുപ്പ്, 
കേരള സർക്കാർ കേരള സർക്കാർ 


(4 ) ക്വാറിയിംഗ് പെർമിറ്റ് 

(ഗ്രാനൈറ്റ് 
ബിൽഡിംഗ് 
സ്റ്റോൺ, ചെങ്കല്ല്, 
ലാറ്ററൈറ്റ് 
ബിൽഡിംഗ് സ്റ്റോൺ) 
സാധാരണ 
കളിമണ്ണ്, മണൽ, 
മണ്ണ് മുതലായവ 


90 ദിവസം 


വ്യവസായ വകുപ്പ്, വ്യവസായ വകുപ്പ്, 
കേരള സർക്കാർ കേരള സർക്കാർ 


(5) ചെറുകിട ധാതുക്കൾ ജില്ലാ 
- സ്റ്റോക്കു ചെയ്ത് ജിയോളജിസ്റ്റ് 
വിൽപ്പന നടത്തുന്ന - സീനിയർ 
തിനുള്ള ഡിലേഴ്സ് ജിയോളജിസ്റ്റ് 
ലൈസൻസ് 


ജില്ലാ 
ജിയോളജിസ്റ്റ്/ 
- സീനിയർ 
ജിയോളജിസ്റ്റ് 


ഡയറക്ടർ 


90 ദിവസം 


(6) രജിസ്റ്റേർഡ് മെറ്റൽ 
കഷർ യൂണിറ്റ് 
ലൈസൻസ് 


ജില്ലാ 
ജിയോളജിസ്റ്റ്/ 
- സീനിയർ 
ജിയോളജിസ്റ്റ് 


വ്യവസായ വകുപ്പ്, വ്യവസായ വകുപ്പ്, 
കേരള സർക്കാർ കേരള സർക്കാർ 


സി - ധാതു - രത്നക്കൽ പരിശോധന ശാല 
(1) ധാതു രത്നക്കൽ - ജിയോളജിസ്റ്റ്/ ജിയോളജിസ്റ്റ്/ 
പരിശോധന 

സീനിയർ - സീനിയർ 
ജിയോളജിസ്റ്റ് ജിയോളജിസ്റ്റ് 


60 ദിവസം 


ഡയറക്ടർ 


ഡെപ്യൂട്ടി 
ഡയറക്ടർ, 
പര്യവേഷണം 


(2 ) രാസ പരിശോധന 


ഡയറക്ടർ 


60 ദിവസം 


സീനിയർ 
കെമിസ്റ്റ് 


വ്യവസായ വകുപ്പ്, വ്യവസായ വകുപ്പ്, 
കേരള സർക്കാർ കേരള സർക്കാർ 


മൈനിംഗ് ആന്റ് ജിയോളജി ഡയറക്ടറേറ്റ്, 
തിരുവനന്തപുരം- 4. 


( ഒപ്പ്) 
മൈനിംഗ് ആന്റ് ജിയോളജി ഡയറക്ടർ. 


- - 


- - 


